Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


987 





(8) 


നമ്പര്‍ ag)4-9501/ 2020. 2020 ഡിസംബര്‍ 21. 


കോതമംഗലം താലൂക്കില്‍ വാരപ്പെട്ടി വില്ലേജില്‍ 
കോഴിപ്പിള്ളി കരയില്‍ പുന്നോര്‍ക്കോടന്‍ വീട്ടില്‍ പൈലി മകന്‍ 
ചെറിയാന്‍, പി. പി. എന്നയാള്‍ 
മടഞ്ഞിട്ടുളളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി 


14-4-2020-ല്‍ മരണ 


ടിയാന്റെ നിയമാനുസൃത അവകാശികള്‍ താഴെ പറയുന്ന 
വരാണെന്ന്‌ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ ഷേര്‍ലി സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വാരപ്പെട്ടി വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പേര്‍ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷേര്‍ലി, എന്‍. ജെ. ഭാര്യ 52 
2 അമിത ചെറിയാന്‍ മകള്‍ 28 
3 ഡെന്നീസ്‌ ചെറിയാന്‍ മകന്‍ 24 
4 സിന്റ്‌ മരിയ ചെറിയാന്‍ മകള്‍ 18 


പ്രരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലാത്തതാണ്‌.) 


മുകളില്‍ പേര്‍ ചേര്‍ത്തിട്ടുള്ളവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
കോതമംഗലം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കോതമംഗലം. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


Kunnathunad Taluk 
പരസ്യം 
നമ്പര്‍ എ2-201/2021. 2021 ജനുവരി 11. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ മാറമ്പള്ളി വില്ലേജില്‍ 
കരയില്‍ പുത്തുക്കാടന്‍ വീട്ടില്‍ മൂസക്കുട്ടി, പി.എ. 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 


പള്ളിപ്രം 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
എം. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 


ബിന്‍ഷാദ; പി. 


ടിയാന്‍ 4-11-2020-90 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 


പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീമബീവി ഭാര്യ 55 
2 ഷ്വംജാദ്‌, പി. എം. മകന്‍ 34 


3 30 


മമ 


ബിന്‍ഷാദ്‌, പി. എം. 


129 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ള തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തുനാട്‌ തഹശീല്‍ദാര്‍ മൂമ്പാകെഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (@aj) 
കുന്നത്തുനാട്‌. തഹശീല്‍ദാര്‍. 


THRISSUR DISTRICT 
Thrissur Taluk 
പരസ്യം 


() 


നമ്പര്‍ എ4-19378 /2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കോടന്നൂര്‍ വില്ലേജില്‍ കോടന്നൂര്‍ 
ദേശത്ത്‌ കിഴാക്കല്‍ വീട്ടില്‍ കെ. കെ. രാമകൃഷ്ണന്‍ 
8/0 കറപ്പന്‍ എന്നയാള്‍ 14-9-1998-00 തീയതി മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രജനി മകള്‍ 62 
2 ഗോപി മകന്‍ 59 
3 ഉഷ മകള്‍ 55 
4 സൂനിലന്‍ മകന്‍ 53 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രതപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ag)4-19544/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, വെളുത്തൂര്‍ വില്ലേജില്‍ തച്ചംപിള്ളി 
ദേശത്ത്‌ കിടങ്ങന്‍ വീട്ടില്‍ ബാബു, കെ. ജെ. S/O ജോസ്‌, കെ. 
എന്നയാള്‍ 13-8-2019-00 തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജിസ ബാബു ഭാര്യ 43 
2 അബിന്‍ ബാബൂ മകന്‍ 20 
3 എയ്ഞ്ചല്‍ ബാബു മകള്‍ 18 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


988 





അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസുൃം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ag)4-19550/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, ചെമ്പുക്കാവ്‌ വില്ലേജില്‍ ഈസ്റ്റ്‌ 
ബസാര്‍ ദേശത്ത്‌ കള്ളിയത്ത്‌ വീട്ടില്‍ കെ. പി. ഐപ്പു 
എന്നയാള്‍ 17-2-1993-00 തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജോസ്‌ മകന്‍ 73 
2 ശാന്ത മകള്‍ 64 
3 വല്‍സ [ഴി 62 
4 ലീലാമ്മ മരണപ്പെട്ട മകന്‍ 
ടോണിയുടെ ഭാര്യ 62 
അപ്രകാരം ഒരൂ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ alO@Ms$o ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ4-19549/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പടിയം വില്ലേജില്‍ പടിയം 
ദേശത്ത്‌ ചക്കാമഠത്തില്‍ വീട്ടില്‍ സി. ആര്‍. രാജന്‍ s/o 
രാമന്‍കുട്ടി എന്നയാള്‍ 19-11-2019-00 തീയതി മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കാന്തിമതി ഭാര്യ 69 
2 സുമേഷ്‌ മകന്‍ 48 
3 ടൂുസി മകള്‍ 47 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസുൃം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രതപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


190 


(5) 


നമ്പര്‍ എ4-19947/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പീച്ചി വില്ലേജില്‍ മാരയ്ക്കല്‍ 
ദേശത്ത്‌ പൂമറ്റത്തില്‍ വീട്ടില്‍ ജേക്കബ്ബ്‌, പി. എം. s/o മത്തായി 
എന്നയാള്‍ 9-7-2020-90 തീയതി മരിച്ചിട്ടുള്ള താ കുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയതില്‍ 


അന്വേഷണം താഴെ 


പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ Gold മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജിജോ ജേക്കബ്‌ ഭാര്യ 47 
2 ജിന്റോ മകന്‍ 24 
3 ജിഫിന്‍ [ഴി 19 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 


ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 


30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എ4-19943 /2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, അരണാട്ടുകര വില്ലേജില്‍ അരണാട്ടുകര 
ദേശത്ത്‌ പാണേങ്ങാടന്‍ വീട്ടില്‍ ബിജു, പി. എല്‍. s/o 
ലാസര്‍, പി. എ. എന്നയാള്‍ 9-5-2020-90 തീയതി മരിച്ചിട്ടുള്ള 
താകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്ന്‌ 
കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയതില്‍ 


അന്വേഷണം താഴെ 


പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ Gal മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സോണിയ ബിജു ഭാര്യ 34 
2 ആന്‍ലിയോ ബിജൂ മകന്‍ 12 
3 ലോയഡ്‌ ബിജു ം 10 
4 ലിവിറ്റ ബിജു മകള്‍ 7 


മൈനര്‍മാരായ കുട്ടികളുടെ രക്ഷിതാവ്‌ സോണിയ ബിജൂ 
ആകുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം 


ഗസ റ്റില്‍ പ്രസിദ്ധ പ്പെ ടുത്തി 


30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രതപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


989 





(7) 


നമ്പര്‍ ag)4-19542/2020. 2020 ഒക്ടോബര്‍ 14, 


തൃശ്ശൂര്‍ താലൂക്ക്‌, അരണാട്ടുകര വില്ലേജില്‍ അയ്യന്തോള്‍ 
അശോക്‌ നഗര്‍ ദേശത്ത്‌ “വൃന്ദാവന്‍ ' എല്‍ -3/37 വീട്ടില്‍ 
വി. രാമന്‍കുട്ടി S/o രാമന്‍ നായര്‍ എന്നയാള്‍ 6-6-2020-90 
തീയതിയില്‍ മമരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ആഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീദേവി, കെ. ഭാര്യ 70 
2 നന്ദകുമാര്‍, കെ. മകന്‍ 42 
3 അംബിക, കെ. മകള്‍ 40 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 


ആയത്‌ ഈ പരസ്ൃം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 


30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞും രപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എ4-19541/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പുല്ലഴി വില്ലേജില്‍ ചേറ്റുപുഴ 
ദേശത്ത്‌ അയ്നിക്കല്‍ വീട്ടില്‍ സരസ്വതി, ടി. w/o രാഘവന്‍ നായര്‍ 
എന്നവര്‍ 8-7-2019-90 തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ 
അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ ബോധിപ്പിച്ചി 
ട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാഘവന്‍ നായര്‍ ഭര്‍ത്താവ്‌ 83 
2 ലത ശേഖര്‍ മകള്‍ 52 
3 മുരളിധരന്‍, എ. മകന്‍ 50 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം 


ആയത്‌ ഈ പരസുൃം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 


30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞും രതപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


Gaz. No. 6/2021/DTP (CLR). 


131 


(9) 


നമ്പര്‍ എ4-19939 /2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പുല്ലഴി വില്ലേജില്‍ ചേറ്റുപുഴ 
വീട്ടില്‍ ടി. 


കറപ്പന്‍ എന്നയാള്‍ 22-1-2006-ാം തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 


ദേശത്ത്‌ തെറ്റാരി കെ. ബാലന്‍ s/o 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം നടത്തിയതില്‍ 


അന്വേഷണം താഴെ 


പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമ്മു ഭാര്യ 72 
2 ജയന്‍ മകന്‍ 50 
3 ഗീത മകള്‍ 49 
4 പ്രീത കം 37 
5 രവി മകന്‍ 35 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 


ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 


30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രതപാല്‍മാര്‍ഗ്ഗലമായും കിട്ടുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എ4-19938 /2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, അരണാട്ടുകര വില്ലേജില്‍ അരണാട്ടുകര 


ദേശത്ത്‌ പപച്ചാംപ്പുള്ളി വീട്ടില്‍ പി. കെ. കൃഷ്ണന്‍ 
S/o പി. എസ്‌. കോരന്‍ എന്നയാള്‍ 3-2-2020-90 തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യ 
മാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സെന്‍ലാല്‍, പി. കെ. മകന്‍ 43 
2 ലാല്‍സുന, പി. കെ. മകള്‍ 41 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 


ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 


30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


990 





(1) 


നമ്പര്‍ എ4-19537/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, പുല്ലഴി വില്ലേജില്‍ ചേറ്റുപുഴ 
ദേശത്ത്‌ ഇയ്യാക്കു വീട്ടില്‍ ബാലന്‍, ഐ. എസ്‌. s/o ശങ്കരന്‍ 
എന്നയാള്‍ 5-4-2008-00 തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീത ഭാര്യ 49 
2 സരൂണ്‍ മകന്‍ 28 
3 അരുണ്‍ - 23 
4 ആര്യ മകള്‍ 16 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്ൃം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ4-19451/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കണിമംഗലം വില്ലേജില്‍ കണിമംഗലം 
ദേശത്ത്‌, വടക്കേത്തല വീട്ടില്‍ തോമസ്‌ എന്ന വി. വി. തോമസ്‌ 
S/O വറീത്‌ എന്നയാള്‍ 26-8-2020-00 തീയതിയില്‍ മമരിച്ചിട്ടുളളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പി ച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്ത തോമസ്‌ ഭാര്യ 57 
2 ടെന്‍സ തോമസ്‌ മകള്‍ 24 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസൃം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ ag)4-19375/2020. 2020 ഒക്ടോബര്‍ 14. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കാരമുക്ക്‌ വില്ലേജില്‍ കണ്ടശ്ശാംകടവ്‌ 
ദേശത്ത്‌ പൊന്‍മാണി വീട്ടില്‍ പി. സി. പൌലോസ്‌ s/o 
ചാക്കു എന്നയാള്‍ 13-1-2020-00 തീയതിയില്‍ മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ അപേക്ഷ 


132 


ബോഗിപ്പി ച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലീന മകള്‍ 51 
2 മീന [ഴി 49 
3 നീന ടട 44 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ4-20062 /2019. 2020 ഡിസംബര്‍ 4. 


തൃശ്ശൂര്‍ താലൂക്ക്‌, നടത്തറ വില്ലേജില്‍ കാച്ചേരി 
ദേശത്ത്‌ കതിരക്കോട്ടില്‍ വീട്ടില്‍ കെ. എസ്‌. കോയാമു s/o 
സെയ്ത്‌ മുഹമ്മദ്‌ എന്നയാള്‍ 18-2-2018-00 തീയതിയിലും ടിയാന്‍ 
ഭാര്യ റുക്കിയ 24-5-2010-00 തീയതിയിലും മരിച്ചിട്ടുള്ളതാകുന്നു. 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ 
ടിയാളുകളുടെ അവകാശി ഈ ആഫീസില്‍ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നയാളാണ്‌ അവകാശിയെന്ന്‌ അറിവായിരിക്കുന്നു. 


പേര്‌ മരിച്ചയാളുകളുമായുള്ള വയസ്‌ 
ബന്ധം 
റഹീം മകന്‍ 46 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കൊടുക്കൂന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും രതപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ag)4—441/2021. 2021 ജനുവരി 8. 


തൃശ്ശൂര്‍ താലൂക്ക്‌, നെട്ടിശ്ശേരി വില്ലേജില്‍ നെട്ടിശ്ശേരി 
ദേശത്ത്‌ ആയില്ല്യം, റ്റി. സി. 10/195/2 വീട്ടില്‍ അപ്പു ആശാരി, കെ. 
8/0 കുട്ടന്‍ ആശാരി എന്നയാള്‍ 17-4-2020-90 തീയതിയില്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യ 
മാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ ആഫീസില്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കമലമ്മ, ആര്‍. ഭാര്യ 74 
2 അനില്‍ കുമാര്‍, കെ. എ. മകന്‍ 56 
3 അശോക്‌ കുമാര്‍, എ. കെ. ” 54 
4 അജിത്‌ കുമാര്‍, എ. കെ. - 47 
5 അനിത കുമാരി ശ്രീകണ്ഠന്‍ മകള്‍ 51 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


991 





അപ്രകാരം ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസില്‍ രേഖാമുലമായ തെളിവുകള്‍ 


സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 


അവകാശ 


തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(16) 


No. A4-241/2021. Ilth January 2021. 


Notice is hereby given to all to whom it may 
concern that P. Rathi Devi W/o M. Madhavan Kutty, 
Sreepadam Mannath House, Shoranur Road, Thrissur 
Village, Thrissur Taluk, Thrissur District, Kerala State has 
filed an application before this office for a legal heirship 
certificate in respect of the legal heirs of her Husband 
M. Madhavan Kutty, S/o V. M. Parvathy Amma, 
Sreepadam Mannath House, Shoranur Road, Thrissur 
Village, Thrissur Taluk, Thrissur District, Kerala, India who 
expired on 28-11-2020. Enquiry conducted through 
the Village Officer, Thrissur has revealed that 
the undermentioned are the legal heirs of late 
M. Madhavan Kutty. 


SI. Name of the Relationship with Age 
No. legal heirs the deceased 

1 P. Rathi Devi Wife 70 
2 Sreedevi Pullat Daughter 37 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receiving the claim. Objections, if any against the 
issuance of the said Certificate should be filed in person 
before the undermentioned within 30 days from the date 
of publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 
not be considered. 


Taluk Office, 
Thrissur. 


(Sd.) 
Tahsildar. 


Chavakkad Taluk 


പരസ്യം 


() 


നമ്പര്‍ ag)5-8122/2020. 2020 ഒക്ടോബര്‍ 13. 


ചാവക്കാട്‌ താലൂക്ക്‌, പാവറട്ടി വില്ലേജില്‍ മാളിയേക്കല്‍ 
വീട്ടില്‍ എം. ജെ. പാലു മകന്‍ ജോസ്‌, എം. പി. എന്നയാള്‍ 
5-7-2020-@8 മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ ബാങ്കില്‍ 
നിന്നും ഒരു ലക്ഷം രൂപ പിന്‍വലിക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ 
ഈ ആഫീസില്‍ ഒരു അപേക്ഷ ബോഗധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
നടത്തിയതില്‍ താഴെ 


പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


അപേക്ഷ്രരപകാരം അന്വേഷണം 


133 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 


രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


ക്രമ Gold മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലിസി ജോസ്‌ ഭാര്യ 74 

2 പവില്‍ ജോസ്‌, എം. മകന്‍ 46 

3 റോസ്‌ ജോസ്‌, എം. മകള്‍ 40 


4 ആന്‍ ജോസ്‌, എം. 34 


2 


(2) 


നമ്പര്‍ എ6-8090/2020. 2020 ഒക്ടോബര്‍ 13. 


ചാവക്കാട്‌ താലൂക്ക്‌, തളിക്കുളം വില്ലേജില്‍ വാലത്ത്‌ 
വീട്ടില്‍ കൃഷ്ണന്‍കുട്ടി മകന്‍ പുഷ്പരാജന്‍ 17-4-2001-ല്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ ബാങ്കിലുള്ള ₹ 90,000 
പിന്‍ലിക്കുന്നതിനായി ഒരു 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


ആഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 


അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആയത്‌ ഈ പരസ്യം 


ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 


രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കമല ഭാര്യ 73 

2 ഷീബ ബിജൂ മകള്‍ 52 

3 ഷിബു രാജന്‍ മകന്‍ 49 


(3) 


നമ്പര്‍ എ6-8089/2020. 2020 ഒക്ടോബര്‍ 13. 


ചാവക്കാട്‌ താലൂക്ക്‌, തളിക്കുളം വില്ലേജില്‍ ചക്കമാട്ടില്‍ 
വീട്ടില്‍ രാമന്‍ മകന്‍ പുരുഷോത്തമന്‍, സി. ആര്‍. 28-10-2019-ല്‍ 
ടിയാന്റെ പേരില്‍ ട്രഷറിയില്‍ നിന്നും 
തുക പിന്‍ലിക്കുന്നതിനായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


മരിച്ചിട്ടുള്ളതാകുന്നു. 


ആവശ്ുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ആഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
എഴുതിയവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആയത്‌ ഈ പരസ്യം 


ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 


ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 


രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


